Kerala Gazette No. 44 dated 4th November 2008 . 
PART III 


FOREST DEPARTMENT 


TIMBER SALES DIVISION , 
THIRUVANANTHAPURAM 


RE - TENDER NOTICE 


Each and every tender should accompany preliminary 
agreement in Stamp Paper worth Rs. 50 duly signed by 
the tenderer. The undersigned reserves the right to reject 
any tender without assigning any reason thereof. All 
other conditions prevailing in the Kerala Public Works 
Department and Kerala Forest Department are 
applicable to this tender notification also . 


No, A1- 930 /2008 . 


| 16th October 2008 . 


Separate sealed competitive tenders are invited from 
the registered P . W . D . Contractors for the following 
works in Arienkavu and Thenmala Government Timber 
Depots under Timber Sales Division , Thiruvananthapuram . 


- തിരുവനന്തപുരം തടിവിൽപ്പന ഡിവിഷനുകീഴിൽ വരുന്ന 
ആര്യ ങ്കാവ്, തെൻമല എന്നീ സർക്കാർ തടി 
ഡിപ്പോകളിൽ താഴെപ്പറയുന്ന ജോലികൾ കരാറെടുത്ത് ചെയ്ത 
തീർക്കുന്നതിനായി അംഗീകൃത പൊതുമരാമത്ത് കോൺട്രാക്ടർ 
മാരിൽനിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


- Rs. 


Sl. No . File No . and Name of work with | E . M. D . 

Approximate Estimate Cost 
1 A3 -737 /2008 — Construction of a Depot 

Office Building at Thenmala — Rs. 5,90,000 10 , 000 
2 A4- 740 /2008 -- Construction of a Depot 

Office Building at Arienkavu - Rs. 5 ,95,000 10 ,000 
3 A3 -691/2008 — Construction of compound 
- wall at Thenmala Depot -Rs. 9 , 75,000 15,000 


കമ 
നമ്പർ 


ഫയൽ നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
- ഉദ്ദേശ അടങ്കൽ തുകയും 


നിരതദ്രവ്യം 
രൂപ് 


എ3-737 /2008 - തെൻമല സർക്കാർ ഡിപ്പോ 
ഓഫീസ് നിർമ്മാണം- രൂപ 5,90, 000 


10 ,000 


എ4- 740 /2008 - ആര്യങ്കാവ് സർക്കാർ ഡിപ്പോ 
ഓഫീസ് നിർമ്മാണം - രൂപ 5,95, 000 


10 , 000 


3 എ3- 691/ 2008 - തെൻമല സർക്കാർ ഡിപ്പോയിലെ 

ചുറ്റുമതിൽ നിർമ്മാണം - രൂപ 9,75, 000 


15, 000 


Cost of tender form — Rs. 400 + VAT . 

Period of completion of works— Three months from 
the date of agreement. 

Tender forms will be issued from this office upto 3 p . m . 
on 17 - 11- 2008 and will be received upto 3.30 p. m . on the 
same day . 

The received tenders will be opened at 4 p . m . on 
18 -11 -2008 by the Divisional Forest Officer, Timber Sales 
Division , Thiruvananthapuram or by any other officer duly 
authorized by him in the presence of the tenderers or their 
authorized representatives who may be present at the time 
of opening tenders. 

If the tender could not be conducted due to any 
technical or unexpected reasons on the above date, the 
tenders for the above works will be conducted on the 
next working day at the same venue and time. If the 
tender could not be conducted due to any unexpected 
reasons on that day also , the next tender date will be 
19 - 11 -2008 at the same place and time specified above . 

Tender forms can be had from the Office of the 
undersigned on application in writing or on direct 
remittance of cost of tender form . Tenders are not 
transferable. 

E . M . D . for the work should be made through 
Demand Draft drawn from the any Nationalised Bank in 
favour of Divisional Forest Officer, Timber Sales Division , 
Thiruvananthapuram . 


ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 400 + മൂ . വ . നി. 

പ്രവൃത്തികൾ തീർക്കേണ്ട കാലാവധി - എഗ്രിമെന്റ് വച്ച് 
3 മാസത്തിനകം. 

- ദർഘാസ് ഫോറങ്ങൾ ഈ ഓഫീസിൽനിന്നും 17 -11-2008 
- വൈകുന്നേരം 3 മണിവരെ നൽകുന്നതും അന്നേ ദിവസം 
വൈകുന്നേരം 3.30 മണിവരെ സ്വീകരിക്കുന്നതുമാണ്. 
- നിശ്ചിത സമയപരിധിക്കുള്ളിൽ ലഭിക്കുന്ന ദർഘാസുകൾ 
തിരു വ ന ന്ത പുരം തടി വിൽപ്പന വിഭാഗം ഡിവി ഷ ണൽ 
ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം ചു മ ത ല പ്പെടു ത്തു ന്ന 
മറ്റ് ഉദ്യോഗസ്ഥനോ 18 - 11 - 2008 -ാം തീയതി വൈകുന്നേരം 
4 മണിക്ക് ദർഘാസുകൾ സമർപ്പിച്ചവരുടെയോ അവരുടെ പ്രതി 
നിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 

-- സാങ്കേതികമോ അപ്രതീക്ഷിതമോ ആയ ഏതെങ്കിലും 
കാര ണ ങ്ങ ളാൽ മേൽ തീയതിയിൽ ദർഘാസ് നടക്കാതെ 
വന്നാൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം അതേ സമയത്ത് 
അതേ സ്ഥലത്ത്ച്ച് തന്നെ ദർഘാസ് നടത്തുന്നതാണ്. 

ദർഘാസ് ഫോറങ്ങളുടെ വില നേരിട്ടോ മണിയോർഡർ 
മുഖേനയോ ഒടുക്കി ഈ ഓഫീസിൽനിന്നും ദർഘാസ് 
വാങ്ങാവുന്നതാണ്. ദർഘാസ് കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല. 

- ദർഘാസ് ഫോറത്തിനോടൊപ്പം നിരതദ്രവ്യത്തിനുള്ള 
ഡിമാന്റ് ഡാഫ്റ്റ് തിരു വ ന ത പ ര ത്ത ഏതെ ങ്കിലും 
ദേശ സാൽകൃത ബാങ്കിൽ മാറാ വുന്ന വിധ ത്തിലുള്ളതും 
തിരു വ ന ന്ത പുരം തടി വിൽപ്പന വിഭാഗം ഡിവി ഷ ണൽ 
ഫോറസ്റ്റ് ഓഫീസറുടെ പേരിൽ ഉള്ളതുമായിരിക്കണം. 


Gaz . No. 44 /2008/DTP ( Forest) 


സമയത്തും നടത്തുന്നതാണ്. ലേലം തുടങ്ങിയതിനുശേഷമാണ് 
അന്നേ ദിവസം ഒഴിവു ദിവസമായി പ്രഖ്യാപിക്കപ്പെട്ട വിവരം 
ലേലം നടത്തുന്ന ഉദ്യോഗസ്ഥന് ലഭിച്ചതെങ്കിൽ ഉടൻ ലേലം 
നിർത്തിവയ്ക്കുന്നതാണ്. അങ്ങനെ നിർത്തിവയ്ക്കുന്ന ലേലം 
അടുത്ത പ്രവൃത്തിദിവസം 10 മണിക്ക് തുടരുന്നതാണ്. 


ഓരോ ദർഘാസ് ഫോറ ത്തി നോ ടൊപ്പവും ടെണ്ടർ 
ഒപ്പിട്ടിട്ടുള്ള 50 രൂപയുടെമുദ്രപ്പത്രവും ഉൾക്കൊള്ളിച്ചിരിക്കണം. 
കാരണം ബോദ്ധ്യ പ്പെ ടു ത്താതെ തന്നെ ദ ർ ഘാ സു കൾ 
നിരസിക്കുന്നതിനുള്ള അധികാരം താഴെ ഒപ്പിട്ടിട്ടുള്ള ആളിൽ 
നിക്ഷിപ്തമായിരിക്കും. കേരള പൊതുമരാമത്ത് വകുപ്പിൽ 
നിന്നും കേരള വനം വകുപ്പിൽനിന്നും കാലാകാലങ്ങളിൽ 
പുറപ്പെടുവിക്കുന്ന കരാർ വ്യവസ്ഥകൾ ഈ ജോലികൾക്കും 
ബാധകമായിരിക്കും. 

( Sd.) 

Divisional Forest Officer. 
Divisional Forest Office, (For and on the behalf 
Thiruvananthapuram . 

- of Governor of Kerala ) 


വൈൽഡ് ലൈഫ് ഡിവിഷൻ, തിരുവനന്തപുരം 


പുനർ ദർഘാസ്/ ലേല പരസ്യം 


നമ്പർ എ2-2381/ 2006 ( ബി ). 

2008 ഒക്ടോബർ 22. 
തിരുവനന്തപുരം വൈൽഡ് ലൈഫ് ഡിവിഷനിൽനിന്നും 
താഴെപ്പറയുന്ന പട്ടികയിൽ വിവരിക്കുന്നതും എ . ബി . പി., 
കോട്ടൂർ റെയിഞ്ചിൽ 1942 തേക്ക് തോട്ടത്തിൽനിന്നും വെട്ടി 
ശേഖരിച്ച് അട്ടിവച്ചതുമായ തേക്ക് തടികൾ, തേക്ക് കഴകൾ, 
തേക്ക് ബില്ല റ്റു കൾ തിരു വ ന ന്ത പുരം ചീഫ് ഫോറസ്റ്റ് 
കൺസർവേറ്റർ ( സംരക്ഷണം) അവർകളുടെ 24 - 6 - 2008 -ാം 
തീയതിയിലെ 26 -ാം നമ്പർ ഗസറ്റ് വിജ്ഞാപനം അനുസരി 
ച്ചുള്ള ദർഘാസ്/ ലേല നിബ ന്ധ ന ക ൾ ക്കും അതാതു 
സമയത്ത് നിലവിലുള്ള മറ്റ് നിയമങ്ങൾക്കും വിധേയമായി 
തിരുവനന്തപുരം വൈൽഡ് ലൈഫ് വാർഡനോ അദ്ദേഹം 
അധികാരപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോ ദർഘാസ്/ ലേലം 
അടിസ്ഥാനത്തിൽ വിൽക്കുന്നതാണ്. 

റെയിഞ്ചിന്റെ പേര് - എ . ബി. പി., കോട്ടൂർ. 

വനവിഭവങ്ങൾ ശേഖരിച്ചിരിക്കുന്ന സ്ഥലം- കോട്ടൂർ 
ഡമ്പിംഗ് സൈറ്റ് ഡിപ്പോ. 

- പട്ടിക 


-- ദർഘാസ്/ ലേല വിൽപ്പനയിൽ പങ്കുകൊള്ളാൻ ഉദ്ദേശിക്കു 
ന്നവർ ദർഘാസ് സമർപ്പിക്കുന്നതിന് മുമ്പ് വിൽപ്പനയ്ക്ക് 
വച്ചിട്ടുള്ള സാധനങ്ങളുടെയും മറ്റും നൽപ്പുനിൽപ്പു സ്ഥിതിയും 
അളവുകളും മറ്റു വിശദവിവരങ്ങളും കണ്ട് ബോദ്ധ്യപ്പെട്ടിരി 

ക്കേ ണ്ടതും ലേലത്തിനു ശേഷം ഈ വക കാര്യ ങ്ങ ളെ 
കു റിച്ചുള്ള യാതൊരു പരാതിയും പരിഗണിക്കു ന്ന ത ല്ലാ 
ത്തതുമാകുന്നു . ദർഘാസ്/ ലേലത്തിനും വിൽക്കാനുദ്ദേശിക്കുന്ന 
തടികൾ, കഴകൾ, ബില്ലറ്റസ് മുത ലാ യ വ യെ പറ്റിയുള്ള 
വിവ ര ങ്ങ ൾ തിരു വ ന ത പ രം വെൽ ഡ് ലെഫ് 
ഡിവിഷനിൽനിന്നോ എ . ബി . പി., കോട്ടൂർ റെയിഞ്ചിൽനിന്നോ 
മുൻകൂട്ടി അറിയാവുന്നതാണ്. 

ലേലം കഴിഞ്ഞാലുടൻ ദർഘാസുകൾ തുറക്കുന്നതും 
ഓരോ ലോട്ടിനും രേഖപ്പെടുത്തിയിട്ടുള്ള വില ലേലത്തിൽ 
അതേ ലോട്ടിന് ലഭിച്ച ഏറ്റവും ഉയർന്ന വില യേ ക്കാൾ 
കൂടുതലാണെങ്കിൽ ദർഘാസ് വിലയ്ക്കും കുറവാണെങ്കിൽ 
ലേലത്തിൽ ലഭിച്ച വിലയ്ക്കും ആ ലോട്ടിന്റെ വിൽപ്പന 
സ്ഥിര പ്പെടു ത്തു ന്ന തിനുള്ള നടപടി സ്വീകരിക്കു ന്ന താ ണ്. 
എന്നാൽ രണ്ടു വിലയും വകുപ്പിന് സർക്കാരിന് ലാഭകരമായി 
ബോദ്ധ്യപ്പെടുത്താത്തപക്ഷം ആ ലോട്ടിന്റെ ദർഘാസ് / ലേല 
വിൽപ്പന റദ്ദ് ചെയ്യുന്നതാണ്. 

ഏ തെ ങ്കിലും കാര ണ വ ശാൽ ടി ദിവസം ലേലം 
നടന്നില്ലെങ്കിൽ 19 - 11 - 2008 -ാം തീയതി മുകളിൽ പറയു ന്ന 
സ്ഥലത്തും സമയത്തും ദർഘാസ്/ ലേലം നടത്തുന്നതാണ്. 

- കൂടുതൽ വിവരങ്ങൾക്ക് തിരുവനന്തപുരം പി. ടി . പി . 
നഗറിലുള്ള വൈൽഡ് ലൈഫ് ഡിവിഷൻ ഓഫീസിൽ 
നിന്നോ ( ഫോൺ നമ്പർ 0471- 2360762 ) എ . ബി. പി., കോട്ടൂർ 
റെയിഞ്ചിൽനിന്നോ പ്രവർത്തി സമയങ്ങളിൽ അറിയാവുന്നതാണ്. 

- ( ഒപ്പ്) 
വൈൽഡ് ലൈഫ് ഡിവിഷൻ, വൈൽഡ് ലൈഫ് വാർഡൻ 
തിരുവനന്തപുരം. 

( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


ഇനം 


അളവ് 


തേക്ക് തടികൾ 

1.447 ച . മീ . 
ഒന്നാം തരം തേക്ക് കഴകൾ 

- 9 എണ്ണം 
രണ്ടാം തരം തേക്ക് കഴകൾ 

- 153 15 
മൂന്നാം തരം തേക്ക് കഴകൾ - 279 ,, 
നാലാം തരം തേക്ക് കഴകൾ 206 ,, 
തേക്ക് ബില്ലറ്റ്സ് 

- 33 എം . റ്റി . 
ലേല തീയതിയും സമയവും 12 - 11 - 2008 രാവിലെ 
10 മണി മുതൽ. 

ലേല ദിവസം രാവിലെ 9 മണിവരെ സീൽ ചെയ് 
ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. ദർഘാസ് ഫോറങ്ങൾ 
തിരു വ ന ന്ത പുരം വെൽ ഡ് ലൈഫ് ഡിവിഷൻ 
ഓഫീസിൽ നിന്നും ലഭിക്കു ന്ന താ ണ്. ഫാറം വില യായി 
100 ( നൂറ്) രൂപയും നിലവിലുള്ള വിൽപ്പന നികുതിയും 
ഈടാക്കുന്നതാണ്. നിശ്ചിത സമയത്തിനുശേഷം ലഭിക്കുന്ന 
ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല. വാങ്ങാനുദ്ദേശിക്കുന്ന 
ലോട്ടുകളുടെ നമ്പരും അവയ്ക്ക് നൽകാൻ ഉദ്ദേശിക്കുന്ന 
വിലയും വ്യക്തമായി ദർഘാസിൽ രേഖപ്പെടുത്തേണ്ടതാണ്. 

ലേല നടപടികൾ അന്നേ ദിവസം രാവിലെ 10 മണിക്ക് 
ആരംഭിക്കുന്നതാണ്. ലേല ദിവസം പണിമുടക്കോ പൊതു 
ഒഴിവ് ദിവസമായോ വന്നാൽ പ്രസ്തുത ലേലം അടുത്ത 
പ്രവൃത്തി ദിവസം മേൽ പ്രസ്താവിക്ക പ്പെട്ട സ്ഥലത്തും 


വൈൽഡ് ലൈഫ് ഡിവിഷൻ, ശെന്തുരുണി 

ദർഘാസ് പരസ്യം 
നമ്പർ എസ് . ഡി. I - 771/2008. 

2008 ഒക്ടോബർ 17. 
കേ രള ഗവർണ്ണർക്കു വേണ്ടി ശെന്തു രുണി വൈൽഡ് 
ലൈഫ് വാർഡൻ താഴെപ്പറയുന്ന പ്രവൃത്തിക്ക് അദ്ദേഹത്തിന്റെ 
ആഫീസിൽനിന്നും 19 - 11 - 2008 വൈകുന്നേരം 3 മണിവരെ 
നിശ്ചിത യോഗ്യതയുള്ള അംഗീകൃത കരാറുകാരിൽനിന്നും 
സീൽവച്ച് ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. അന്നേ ദിവസം 
പകൽ 3.30 മണിക്ക് വൈൽഡ് ലൈഫ് വാർഡൻ ഹാജരുള്ള 
കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറക്കുന്നതാണ്. 
ദർ ഘാ സു കൾ പസ്തുത തീയ തിയിൽ നിശ്ചിത 
സമ യ ത്തി നു ള്ളിൽ കിട്ട ത്ത ക്ക വണ്ണം തപാൽ വഴിയും 
അയയ്ക്കാവുന്നതാണ്. 

പവ്യ ത്തിയുടെ പേര് തെൻ മ ല യിൽ ശെന്തു രുണി 
- വൈൽഡ് ലൈഫ് വാർഡന്റെആഫീസ് കെട്ടിട നിർമ്മാണം. 

ഉദ്ദേശ അടങ്കൽ തുക - 15 ലക്ഷം രൂപ. 


നിരതദ്രവ്യം- 37,500 രൂപ. 

ദർഘാസ് ഫോറ ത്തിന്റെ വില - രൂപ 700 + വി . നി . . 
അ . വി . നി . 

കരാറുകാരന്റെ യോഗ്യത " സി യും ഉപരിയും. 

പ്രവൃത്തി തീർക്കേണ്ട കാലാവധി- - എഗ്രിമെന്റ് തീയതി 
മുതൽ 6 മാസത്തിനകം. 


conducted on the next working day at the appointed time 
and place . If after commencing the tender/auction the 
office receives a message that a holiday is declared on 
that day, the office will stop tender /auction proceeding 
and it will be resumed on the next working day at 
10 a. m . The tender form will be available for sale from the 
Forest Range Office, Marayoor and from Divisional Forest 
Office, Marayoor one week before the date of auction for 

a price of Rs. 100 + VAT and the sale of tender forms will 
| be closed at 8 a . m . on the date of auction . The tender 
will be received in Range Office , Marayoor until 9 a. m . of 
the date of auction . The tenders received after specified 
time and defective /incomplete tender forms will be 
rejected . The tenderers should clearly record the lot 
numbers and the rate offered for each lot intended to be 
purchased and properly sign the tender forms. 


ദർഘാസിനാവശ്യമായ പ്രമാണങ്ങളും മറ്റു വിവരങ്ങളും 
ശെന്തുരുണി വൈൽഡ് ലൈഫ് വാർഡന്റെ ആഫീസിൽനിന്നും 
ദർഘാസ് ദിവസം ഉച്ചയ്ക്ക് 12 മണിവരെ എല്ലാ പ്രവൃത്തി 
ദിവസങ്ങളിലും ദർഘാസ് ഫോറത്തിന്റെ വില രൊക്കമായോ 
മണിയോർഡറായോ അടച്ച് രേഖാമൂലം അപേക്ഷിച്ചാൽ 
ലഭിക്കു ന്ന താ ണ്. ദർഘാസ് ഫോറത്തിന്റെ വില തിരിച്ചു 
നൽകുന്നതല്ല. കേരള പൊതുമരാമത്ത് വകുപ്പിലെ ദർഘാസുകളെ 
സംബന്ധിക്കുന്ന എല്ലാ വ്യവസ്ഥകളും ഈ പ്രവൃത്തിക്കും 
ബാധകമായിരിക്കും. ദർഘാസ് ഫോറങ്ങൾ കൈമാറ്റം ചെയ്യാൻ 
പാടില്ല . കരാറുകാർ ദർഘാസിനോടൊപ്പം നിർദ്ദിഷ്ട മാതൃക 
യിൽ 50 രൂപ മുദ്രപ്പത്രത്തിൽ പ്രാരംഭ കരാർകൂടി സമർപ്പിക്കേ 
ണ്ടതാണ്. ഉടമ്പടി ഇല്ലാത്ത ദർഘാസുകൾ നിരസിക്കുന്നതാണ്. 
ദർഘാസ് ദിവസം ഏതെങ്കിലും കാര ണ വ ശാൽ അവധി 
ആയാൽ അടുത്ത പ്രവൃത്തി ദിവസം നിശ്ചിത സ്ഥ ല 
ത്തും സമയത്തുംദർഘാസ്നടത്തുന്നതാണ്. 


SCHEDULE 


- Sl . 
| No . 


Name of Class 


Class No. 


Approximate 
Quantity in Kg. 


ശെന്തുരുണി വൈൽഡ് ലൈഫ് ( ഒപ്പ്) 
ഡിവിഷൻ, തെൻമല . 

വൈൽഡ് ലൈഫ് വാർഡൻ. 


Short Billet Ghotla 
Ghat Badla 
Bagradad 
Root First 
Root Second 
Root Third 
Jaipokal 
Cheria 
Mixed Chips 
Saw Dust 


Class IV 
Class V 
Class VI 
Class VII 
Class VIII 
Class IX 
Class X 
Class XI 
Class XII 
Class XIII 

Total 


81 .200 
| 1454.850 
15186.650 
2748 . 750 
1319 .200 
1408. 400 
8775 . 350 
1968.400 
9646 .700 
| 136.250 


10 


SANDAL DIVISION , MARAYOOR 


Toto 


42725. 750 


ERRATUM NOTIFICATION FOR TENDER / AUCTION 

SALE OF SANDALWOOD 


No, MDE 3991/ 2007. 


18th October 2008 . 


Earnest Money Deposit - Rs. 50 ,000 . 
Cost of tender form --Rs. 100 + VAT. 

Last date and time of receipt of tender - 19 -11 - 2008, 
9 a . m . 
- Date and time of auction - -19 -11 -2008, 10 a. m . 

Place of auction - Government Sandal Depot, 
Marayoor. 


More details regarding tender/ auction can be had 
from the Forest Range Officer, Marayoor/ The Divisional 
Forest Officer, Sandal Division , Marayoor 
(Phone : 04865 - 252988) on all working days . 


The following quantities of Sandalwood (wood , roots 
billets, chips and saw dust) stacked at Sandal depot 
Godown in Marayoor Range and notified for sale by 
public tender/auction at 10 a . m . on 29th October, 2008 at 
the Sandal Depot Marayoor is postponed to 
19th November 2008 (Wednesday ) due to certain unforseen 
reasons . All the sale conditions, venue and time of 
auction already notified are binding on this sale also . This 
tender/auction will be conducted by the Divisional Forest 
Officer, Sandal Division , Marayoor or any other Officer 
authorized for the purpose , in the presence of the Chief 
Conservator of Forests and the Conservator of Forests, 
High Range Circle , Kottayam as per the General sale 
conditions published in the 26th Kerala Gazette dated 
24 -6 - 2008 in page Nos . 253 to 259 of the Forest sheet 
vide No. Pro . (5 ) 2613 /2008 dated 12 -6 -2008 of the Chief 
Conservator of Forests ( Protection ) and detailed sale 
conditions for Sandalwood sale published in the Forest 
Sheets of Kerala Government Gazette No . 41 dated 
14- 10- 2008 vide Notification of even No . dated 17 - 9 - 2008 . 
If the date fixed for the auction /tender happens to be 
holiday or general strike , the auction /tender will be 


- മറയൂർ ചന്ദന ഡിവിഷനിൽ മറയൂർ റെയിഞ്ചിലെ ചന്ദന 
ഡിപ്പോ ഗോഡൗണിൽ ചെത്തിമിനുക്കി സൂക്ഷിച്ചിട്ടുള്ളതും 
താഴെ പട്ടികയിൽ വിവരിക്കുന്നതു മായ ചന്ദന തടികളുടെ 
(തടി, വേര്, ചീളുകൾ, അറക്കപ്പൊടി എന്നിവ ) 2008 ഒക്ടോബർ 
മാസം 29 - ാം തീയതി നട ത്തു വാ നാ യി വിജ്ഞാപനം 
ചെയ്തിട്ടുള്ള ദർഘാസ്/ ലേലം അവിചാരിതമായ കാരണങ്ങളാൽ 
2008 നവംബർ മാസം 19 -ാം തീയതി ബുധനാഴ്ചയിലേക്ക് 
മാറ്റിവച്ചിരിക്കുന്ന വിവരം ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . ഈ 
ദ ർ ഘാസ്/ ലേലം അന്നേ ദിവസം പകൽ 10 മണിക്ക് 
മറ യൂർ ഡിവി ഷ ണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം 
ചുമതലപ്പെടുത്തുന്ന മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥനോ ചീഫ് 
ഫോറസ്റ്റ് കൺസർവേറ്റർ, ഫോറസ്റ്റ് കൺസർവേറ്റർ ഹൈറേഞ്ച് 
സർക്കിൾ, കോട്ടയം എന്നിവരുടെ സാന്നിദ്ധ്യത്തിൽ മറയൂർ 


പട്ടിക 


കമ 


നർ 


ചന്ദന ഡിപ്പോയിൽ (മൂന്നാറിൽനിന്നും 42 കിലോ മീറ്റർ വടക്ക് 
കിഴക്കും ഉടുമൽപേട്ടയിൽ നിന്നും 45 കിലോ മീറ്റർ തെക്ക് 
പടിഞ്ഞാറുമായി ഉടുമൽപേട്ട-മൂന്നാർ റോഡിൽ മറയൂർസ്ഥിതി 
ചെയ്യുന്നു.) വച്ച് 24- 6 -2008 - ലെ 26 -ാം നമ്പർ കേരള ഗസറ്റിലെ 
ഭാഗം III ഫോറസ്റ്റ് ഷീറ്റിൽ 253 മുതൽ 259 വരെ പുറങ്ങളിൽ 
ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ( സംരക്ഷണം) പ്രൊ. (5) 2613 /2008 
തീയതി 2008 ജൂൺ 12 ആയി പ്രസിദ്ധ പ്പെടു ത്തിയിട്ടുള്ള 
പൊതു ദർഘാസ് ലേല വ്യവസ്ഥകൾക്കും 14 - 10 - 2008 - ലെ 
കേരള സർക്കാർ ഗസറ്റ് നമ്പർ 41 - ൽ ഫോറസ്റ്റ് ഷീറ്റിൽ 
17- 9- 2008 - ലെ ഇതേ നമ്പർ വിജ്ഞാപന പ്രകാരം പരസ്യപ്പെടു 

ത്തി യിട്ടുള്ള ചന്ദന ദർഘാസ്/ ലേല നിബ ന്ധ ന കൾക്കും 
വിധേയമായി നടത്തുന്നതാണ്. ദർഘാസ്/ ലേല ദിവസം ഏതെ 
ങ്കിലും കാരണവശാൽ ദർഘാസ്/ ലേലം നടത്താൻ കഴിയാതെ 
വന്നാൽ ദർഘാസ്/ ലേലം അടുത്ത പ്രവൃത്തി ദിവസം അതേ 
സ്ഥലത്തും സമയത്തും വച്ച് നടത്തുന്നതാണ്. ദർഘാസിന് 
ആവ ശ്യ മായ ഫോറ ങ്ങ ൾ 100 രൂപ വിലയും വിൽപ്പന 
നികുതിയും അടച്ച് മറയൂർ ഫോറസ്റ്റ് റെയിഞ്ചാഫീസ്, മറയൂർ 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ് എന്നിവിടങ്ങളിൽനിന്നും 
ദർഘാസ്/ ലേല തീയതിക്ക് ഒരാഴ്ച മുമ്പ് മുതൽ വാങ്ങാവുന്ന 
താണ്. ദർഘാസ്/ ലേല ദിവസം രാവിലെ 9 മണി വരെ മറയൂർ 
റെയിഞ്ചാഫീസിൽ ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. നിശ്ചിത 
സമ യ ത്തി നു ശേ ഷം ലഭി ക്കു ന്ന ദർഘാസ് ഫോറ ങ്ങളും 
അപൂർണ്ണവും ന്യൂനതയുള്ളതുമായ ദർഘാസ് ഫോറങ്ങളും 
നിരാകരിക്കുന്നതാണ്. ദർഘാസ് സമർപ്പിക്കുന്ന ആൾ ദർഘാസ് 
ഫോറങ്ങളിൽ അവർ വാങ്ങാനുദ്ദേശിക്കുന്ന ലോട്ട് നമ്പറുകളും 
നിരക്കുകളും വ്യക്തമായി രേഖപ്പെടുത്തി ഒപ്പിടേണ്ടതാണ്. 


ക്ലാസ്സ് ഉദ്ദേശ തൂക്കം 
ക്ലാസ്സിന്റെ പേര് 

നമ്പർ ( കി. ഗ്രാം ) 
ഷോർട്ട് ബില്ലറ്റ് ഗോട്ടല 4 -ാം ക്ലാസ് - 81.200 
- ഗട്ട് ബാഡ്മ 

5 -ാം ക്ലാസ് 1454.850 
ബ്രഗദാദ് 

6 -ാം ക്ലാസ് 15186. 650 
റൂട്ട് ഫസ്റ്റ് 

7 -ാം ക്ലാസ് 2748 .750 
റൂട്ട് സെക്കന്റ് 8 -ാം ക്ലാസ് 1319 .200 
റൂട്ട് തേർഡ് 

9 -ാം ക്ലാസ് 1408. 400 
ജയ്പൊക്കൽ 

10 -ാം ക്ലാസ് 8775. 350 
ചെറിയ 

11 -ാം ക്ലാസ് - 1968.400 
മിക്സഡ്ചിപ്സ് 12 -ാം ക്ലാസ് 9646.700 
സോ ഡസ്റ്റ് 

13 -ാം ക്ലാസ് 136,250 

-ആ കെ 42725.750 
നിരതദ്രവ്യം 50,000 രൂപ. 
ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 100 + മൂ . വ . നി. 

ദ ർ ഘാസ് സ്വീക രി ക്കു ന്ന അ വ സാന തീയതിയും 
സമയവും 19 - 11 - 2008 , രാവിലെ 9 മണി. 

ലേ തീയതിയും സമയവും - 19 - 11 - 2008 , രാവിലെ 
| 10 മണി. 

ലേല സ്ഥലം- മറയൂർ സർക്കാർ ചന്ദന ഡിപ്പോ. 
കൂടുതൽ വിവരങ്ങൾ മറയൂർ സാന്റൽ ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസ് ( ഫോൺ- 04865 252988 ) മറയൂർ റെയിഞ്ച് 
- ആഫീസ് എന്നിവിടങ്ങളിൽനിന്നോ അറിയാവുന്നതാണ്. 

| ( Sd.) 

Divisional Forest Officer. 
Sandal Division Office , ( For and on behalf of the 
Marayoor. 

Governor of Kerala ) 


